Government of Kerala 
കേരള സർക്കാർ 

2007 


Reg . No . രജി. നമ്പർ 
KL /TV ( N )/12/2006- 2008 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
- ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol . III 


| 


No . 


THIRUVANANTHAPURAM, TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


2nd October 2007 
2007 ഒക്ടോബർ 2 
10th Aswina 1929 
1929 ആശ്വിനം 10 


വാല്യം 52 


നമ്പർ 


STORES PURCHASE 


Police Department 


TENDER NOTICE 


No. H6- 31079/ 05 . 

| 11th September 2007. 
Sealed tenders are invited for the supply of the 
following articles so as to reach the Police Headquarters , 
Kerala , Thiruvananthapuram on or before 12 Noon on 
9 -10- 2007 . 


| SI . 
No . 


Tender 

No . 


Name of the 
Equipment 


Approx. Cost of 
Quantity Tender 
Required Forms in 

- Rs. 


- (1) (2) 
| 1 57/07 


( അ ) 
Boats for Water borne 
Police Stations 
Fire Proof Jackets 


10 


2000 + VAT 


2 


58 /07 


0 


700 + VAT 


(5) 


(1) 


(2) 


(3 ) 


(4 


(5 ) 


400 + VAT 


31 


87 /07 


1500 


2000 + VAT 


700 + VAT 


20 


400 + VAT 


32 88 /07 
33 89/07 
34 90/07 
35 91/07 


Poly Carbonate 
Riot Shield 
Digital Voice Recorder 
Water Cannon Vehicle 
VAJRA Vehicle 
Forensics Hardware & 
Software for Hi- Tech 
Cell 


700+ VAT 


5 2000+ VAT 

2 700 + VAT 
15 items 700 + VAT 


700 + VAT 
2000 + VAT 
2000 + VAT 


36 


92/07 


12 items 700 + VAT 


700 + VAT 
2000 + VAT 


Forensic Tools for 
Cyber Forensic 
Division of FSL 
Dust Respirator 
Gloves 


37 93/07 


(1) (2) (3) 

(4 ) 
3 59/07 Bomb Suppression 

6 
Blanket/Safety circles 
4 60 /07 Portable Parcel/Letter 1 

X -ray System 
5 61/07 Body Protector 

1000 
6 62/07 Dragon Search Light 120 
7 63/07 Multi Gymnasium 8 Unit 
8 64 /07 Band Uniforms and 8 Units 

Band Equipments 
9 65/07 Digital Cameras 

200 
10 66 /07 Breath Analyzers 

50 
(Alco Meters) 
11 67 /07 Signal Light Baton 500 

Laser Speed Radar 15 

with Camera and Printer 
13 69/07 Vaulting Horse | 90 
14 70 /07 Parallel Bar 

30 
15 71/07 Physical Training Mats 2400 
16 72/07 Modern Scientific 

200 
Investigation Kits 
17 73/ 07 Bomp Disposal Suit 2 

Thermel Cutter for 

BDDS 
19 75 /07 Water Jet Disrupters 

for BDDS 


400 + VAT 
2000 + VAT 


Gumboot 


400 + VAT 


Face Mask without 
Cartridge 
Half Face Mask 


1000+ VAT 
700 + VAT 


38 


94 /07 


700 + VAT 


Head lamp with Helmet 
Battery Charger for 
Head lamp with helmet 


700 + VAT 


Ear Plug 


| 15 


> 400 + VAT 


700 + VAT 


Chemical Splash 
Goggles 


5 


100 


400 + VAT 


400 + VAT 


39 


95 /07 


Self Contained 
Breathing Apparatus 
Road Divider (Collar 
Cones ) 
Fire Extinguisher 


7700 


2000 + VAT 


400 + VAT 


400 + VAT 


40 


96 /07 


114 


400 + VAT 


400 + VAT 


Date and time of opening tender — 9 -10 -2007 , 4 p.m . 


700 + VAT 


700 + VAT 


20 76 /07 Bullet Proof Jacket 
21 77/07 DVD Player 
22 78/07 Gloves for BDDS 
23 79/07 Finger Printing Kit 100 

Boxes 
24 80 /07 Photographic 19 Items 

Materials 
25 81/ 07 Digital High Speed 
Duplicator (Colour 

1 
Heavy Duty 

Photocopier) 
26 82/ 07 Letter Bomp Detector 
27 83/07 Movable Heavy 

Barricade 
28 84/07 White Board 

25 
2985/ 07 LCD TV 32 " 
LCD TV 42" 

| 
LCD TV 53” 
30 86 /07 Hook and Line Set 

5 


The tenders should be superscribed with Tender 
Number and name of the store articles and addressed to 
the Director General of Police, Kerala, Trivandrum - 10 . Late 
tenders will not be accepted . The Tenders will be opened 
at the time mentioned above , in the presence of the 
tenderers or their authorized representatives (with proof 
of identity ) who may be present at that time. 


400 + VAT 


400 + VAT 


400 + VAT 


40O + VAT 


Intending tenderers may on application to the 
Director General of Police and obtain requisite tender 
forms on which the tenders should be submitted . 
Intending tenderers may also include for installation of 
technical items, training of officers and on - site support 
such as at least 3 years of warranty and thereafter 
A . M . CIA . T. S . for a period of 3 years on a turn key 
basis at a reasonable cost (to be specified along with the 
quotation ) in the Tenders. Application for tender forms 
should be accompanied by a cash remittance price fixed 
for a form which is not refundable . The sale of tender 


400 + VAT 


400 + VAT 


Gaz . No . 39/2007 /DTP (Stores) . 


(1) 


(2) 


(3) 


66 / 07 


( 


form will be closed at 4 p . m . on 8 - 10 - 2007. Cheques, 
Drafts , Postage Stamps etc . will not be accepted towards 
the cost of forms nor will the forms be sent by VPP. 
Earnest Money Deposit @ 1 % of quoted value should 
be furnished in favour of Additional Assistant Inspector 
General of Police , Police Headquarters, Thiruvanantha 
puram - 10 . The firms which are exempted from furnishing 
EMD should produce copy of relevant authorized 
documents for verification . Specifications and list of items 
of each tender shall be obtainable from PHQ with the 
tender forms. The firms should also furnish the detailed 
specifications , make, brochures, technical support network 
in Kerala etc . of the equipments alongwith the tenders . 
The tenders without any detailed specifications of quoted 
items, brochures , make etc . will be rejected forthwith . The 
tenders without separate envelope and not superscribing 
the tender number etc. will be rejected . They should also 
mention the details of AMC /ATS and warranty etc . 
alongwith the tender documents . 


7 


45 


- 30 


As the items are urgently required , the selected 
bidder will have to supply the item within a month . 


Specifications of the above items and more details 
can be obtained from Police Headquarters , 
Thiruvananthapuram during working hours of Police 
Headquarters . Samples will have to be submitted free of 
cost whenever necessary which can be returned only 
after supply is effected . The firms should be ready to 
show live demonstration of technical equipments at their 
own cost and risk . In some cases Police Department is 
not responsible to return the samples after verification . 
The rates quoted should be valid and firm till 31- 3 -2008. 


| 1 63/ 07 മൾട്ടി ജിംനേഷ്യം 

8 Units 2,000 + VAT 
- 8 64/ 07 ബാൻഡ് യൂണിഫോമും 8 Units 2,000 + VAT 

ഉപകരണങ്ങളും 
- 9 65 /07 ഡിജിറ്റൽ ക്യാമറ 

200 700 + VAT 
| ബീത്ത് അനലൈസേഴ്സ് 50 2,000 + VAT 

( ആൽക്കോ മീറ്റേഴ്സ്) 
67 / 07 സിഗ്നൽ ലൈറ്റ് ബാറ്റൺ 500 400 + VAT 
68 / 07 ലേസർ സ്പീഡ് റഡാർ 

പ്രിന്ററും ക്യാമറയും ഉൾപ്പെടെ 
13 09 / 07 വാൾട്ടിങ് ഹോഴ്സ് 

90 1000 + VAT 
- 70/ 07 പാരലൽ ബാർ 

700 + VAT 
- 11/07 ഫിസിക്കൽ ട്രെയിനിംഗ് മാറ്റ് 2400 700 + VAT 
16 72 / 07 മോഡേൺ സയന്റിഫിക് 200 700 + VAT 

- ഇൻവെസ്റ്റിഗേഷൻ കിറ്റ് 
17 73 / 07 ബോംബ്ഡിസ്പോസൽ 2 700+ VAT 

സ്യൂട്ട് 
- 18 74/ 07 BDDS - ന് വേണ്ടിയു ള്ള 

400 + VAT 
തെർമൽ കട്ടർ 
19 75 / 07 BDDS - ന് വേിയുള്ള 

400 + VAT 
വാട്ടർ ജറ്റ് ഡിസറപ്റ്റർ 
20 76 / 07 ബുള്ളറ്റ് പൂഫ് ജാക്കറ്റ് 

400+ VAT 
77 / 07 ഡി. വി. ഡി. പ്ളെയർ 

400 + VAT 
BDDS- ന് വേിയുള്ള 

400 + VAT 
ഗ്ലൗസ് 
23 79/ 07 ഫിംഗർ പ്രിന്റിംഗ് കിറ്റ് 100 700 + VAT 

ബോക്സസ് 
80/07 ഫോട്ടോഗ്രാഫിക് 

19 Items 700 + VAT 
മെറ്റീരിയൽസ് 
81/ 07 ഡിജിറ്റൽ ഹൈ സ്പീഡ് | 1 400 + VAT 

ഡ്യൂപ്ളിക്കേറ്റർ ( കളർ ഹെവി 

ഡ്യൂട്ടി ഫോട്ടോകോപ്പിയർ) 
26 82/ 07 ലെറ്റർ ബോംബ് ഡിറ്റക്ടർ 10 

400 + VAT 
83 / 07 മൂവബിൾ ഹെവി ബാരിക്കേഡ് 25 400 + VAT 
84/ 07 വൈറ്റ് ബോർഡ് 

400 + VAT 
- 85/07 എൽ. സി. ഡി. 32 " 
എൽ. സി . ഡി. 42 " 

400 + VAT 
എൽ. സി. ഡി . 53 " 
30 86 /07 ഹൂക്ക് & ലൈൻ സൈറ്റ് 

400 + VAT 
31 87/ 07 പോളി കാർബണേറ്റ് റയോട്ട് 1500 2,000 + VAT 

ഷീൽഡ് 
88 /07 ഡിജിറ്റൽ വോയ്സ് 

20 400 + VAT 
റിക്കോർഡർ 
89 /07 വാട്ടർ കാനൺ വെഹിക്കിൾ 5 2,000 + VAT 
34 90/ 07 വ്രജ വെഹിക്കിൾ 

2 700 + VAT 


The Director General of Police is empowered to 
reject any tender without assigning any reason . 


പോലീസ് വകുപ്പിലേക്ക് ആവശ്യമായ താഴെപ്പറയുന്ന 
സാ ധ ന ങ്ങൾ വിത രണം ചെയ്യു ന്ന തി നുള്ള മുദ്രവച്ച 
ദർഘാസുകൾ 9 - 10 - 2007 -ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് 
മുൻപായി ഈ ഓഫീസിൽ ലഭിക്കത്തക്കവിധത്തിൽ ക്ഷണിച്ചു 
കൊള്ളുന്നു . 


ക്രമ ദർഘാസ് 
നമ്പർ നമ്പർ 


ആവശ്യമായ ആവശ്യമായ ദർഘാസ് 
സാധനം എണ്ണം ഫാറത്തിന്റെ 

വില 


(1) 


(2) 


10 


2,000 + VAT - 


20 


700 + VAT 


400 + VAT 


- 1 57 /07 വാട്ടർ ബോൺ പോലീസ് 

- സ്റ്റേഷ നു കൾക്കു വി 

യുള്ള ബോട്ടുകൾ 
2 58/ 07 ഫയർ പൂഫ് ജാക്കറ്റ്സ് 
3 59/ 07 ബോംബ്സപ്രഷൻ ബ്ലാങ്കറ്റ്/ 

സേഫ്റ്റി സർക്കിൾസ് 
4 60/07 പോർട്ടബിൾ പാഴ്സൽ/ 

ലെറ്റർ എക്സ് സിസ്റ്റം 
5 61/ 07 ബോഡി പാട്ടക്റ്റർ 
6 62/ 07 ഡ്രാഗൺ സെർച്ച് ലൈറ്റ് 

- 


1 


700 + VAT 


1000 


700 + VAT 


120 


700 + VAT 


(1) (2) 


(3) 


(4) 


(5) 


700 + VAT 


700 + VAT 


അത് തെളിയിക്കുന്നതിനുള്ള രേഖകൾ ടെണ്ടറിനോടൊപ്പം 
ഹാജരാക്കേണ്ടതുമാണ്. സാധനങ്ങളുടെ സ്പെസിഫിക്കേഷനു 
കൾ ദർഘാസ് ഫാറത്തിനോടൊപ്പം ലഭ്യമാണ്. സാമ്പിളുകൾ 
ദർ ഘാ സിനോടൊപ്പം സൗജന്യ മായി ലഭ്യ മാ ക്കാൻ 
കരാറുകാർ ബാദ്ധ്യസ്ഥരാണ്. കരാറുകാർ ബന്ധപ്പെട്ട സാങ്കേതിക 
ഉപകരണങ്ങളുടെ ഡെമോൺസ്ട്രേഷൻ സ്വന്തം ചിലവിലും 
ഉത്തര വാദിത്വത്തിലും നടത്താൻ തയ്യാറായി വരേണ്ടതും 
പ്രസ്തുത സാമ്പിളുകൾ മടക്കി നൽകാനുള്ളഉത്തരവാദിത്വം 
ഡിപ്പാർട്ട്മെന്റിൽ നിക്ഷിപ്തമല്ലാത്തതുമാകുന്നു . ദർഘാസു 
കളിൽ രേഖപ്പെടുത്തുന്ന വില 31- 3 - 2008 വരെ മാറ്റമില്ലാതെ 
നിലനിർത്തേണ്ടതാണ്. വിശദമായ പെസിഫിക്കേഷനും മറ്റ് 
വിവരങ്ങളും കേരള പോലീസ് വെബ്സൈറ്റിൽ ലഭ്യമാണ്. 


35 91/07 ഹൈടെക് സെല്ലിന് 15 Items 

വേണ്ടി ഫോറൻസിക് ഹാർഡ് 

വെയറും സോഫ്റ്റ് വെയറും 
36 92/07 എഫ്.എസ്. എൽ.- ലെ 

12 
സൈബർ ഫോറൻസിക് Items 
ഡിവിഷനുവേണ്ടിയുള്ള 

ഫോറൻസിക് ടൂൾസ് 
37 93 /07 ഡസ്റ്റ്റസ്പിറേറ്റർ 

ഗ്ലൗവ്സ് 
ഗംബൂട്ടസ് 
കാട്രിഡ്ജ് ഇല്ലാതെയുള്ള 
ഫേയ്സ്മാസ്ക് 

ഹാഫ് ഫെയ്സ് മാസ്ക് 
38 94/07 ഹെഡ്മാമ്പുള്ള 

ഹെൽമറ്റ് 
ഹെഡ് ലാമ്പിനുള്ള ബാറ്ററി 
ചാർജർ 
ഇയർ പ്ലഗ്ഗ് 


400 + VAT 


- ദർഘാസ് ഫാറ ത്തി നായി ഒടു ക്കുന്ന തുക മടക്കി 
നൽകു ന്ന ത ല്ല . ഡാഫ്റ്റാ യോ ചെക്കാ യോ പോസ്റ്റേജ് 
സ്റ്റാമ്പായോ സ്വീക രി ക്കു ന്ന ത ല്ല . കരാ റു കാർ അ വർ 
നൽകാനുദ്ദേശിക്കുന്ന സാധനസാമഗ്രികളുടെ വിശദമായ 
സ് പസി ഫി ക്കേ ഷ നു കൾ കാറ്റ് ലോ ഗു കൾ സഹിതം 
സമർപ്പിക്കേണ്ടതാണ്. വിശദമായ കാറ്റലോഗുകൾ ഇല്ലാതെ 
സമർപ്പിക്കപ്പെടുന്ന ദർഘാസുകൾ നിരസിക്കപ്പെടുന്നതാണ്. 


| പ്രസ്തുത ഉപകരണങ്ങളെല്ലാം തന്നെ അത്യന്താപേക്ഷിത 
മായതിനാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന കരാറുകാരൻ ഒരു മാസ 
ത്തിനുള്ളിൽ തന്നെ സാധനസാമഗ്രികൾ നൽകേണ്ടതാണ്. 


400 + VAT 


കെമിക്കൽ സ്പ്ലാഷ് 
ഗോഗിൾസ് 


- യാതൊരു കാരണവും ബോദ്ധ്യപ്പെടുത്താതെ ദർഘാസു 
കൾ നിരസിക്കുന്നതിനുള്ള പൂർണ്ണ അധികാരം പോലീസ് 
ഡയറക്ടർ ജനറലിൽ നിക്ഷിപ്തമാണ്. 


Thiruvananthapuram . 


(Sd .) 
Director General of Police . 


സെൽപ്കണ്ടെയിൻഡ് 

ബ്രീത്തിങ്ങ് അപ്പാരറ്റസ് 
39 95/ 07 റോഡ് ഡിവൈഡർ 

( കോളാർ കോൺസ്) 
40 96/ 07 ഫയർ എക്സിംഗൃഷർ 


7700 


2, 000 + VAT 


| 114 


400 + VAT 


ഓരോ ഇനങ്ങൾക്കും പ്രത്യേകം ദർഘാസ് ഫാറങ്ങൾ 
അയയ്ക്കേണ്ടതാണ്. താല്പര്യമുള്ളവർ പോലീസ് ഡയറക്ടർ 
ജ ന റലിന്റെ പേർക്കുള്ള അപേ ക്ഷ യോ ടൊപ്പം ഓരോ 
ഇനത്തിലും പറഞ്ഞിട്ടുള്ള നിരക്കിൽ പണമടച്ച് ദർഘാസ് 
ഫാറങ്ങൾ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് 8 -10 -2007 -ാം 
തീയതി വൈകിട്ട് 4 മണിവരെ വാങ്ങാവുന്നതാണ്. ദർഘാസു 
കൾ അയയ്ക്കുന്നവരുടെ പേരും ടെണ്ടർ നമ്പരും രേഖപ്പെടുത്തി 
പോലീസ് ഡ യ റ ക് ടാർ ജ ന റൽ, പോലീസ് 
ഹെഡ് ക്വാർട്ടേഴ്സ്, തിരുവനന്തപുരം- 10 എന്ന വിലാസത്തിൽ 
9 - 10 - 2007 - ന് ഉച്ചയ്ക്ക് 12 മണിക്കോ അതിന് മുൻപോ 
ലഭിക്കത്തക്ക വിധത്തിൽ അയയ്ക്കേണ്ടതാണ്. താമസിച്ചു 
ലഭിക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. ദർഘാസുകൾ 
9 - 10 - 2007- ന് 4 മണിക്ക് തദവസരത്തിൽ ഹാജരായിട്ടുള്ള 
കരാ റു കാ രു ടെ യോ അവർ അധികാ ര പ്പെടു ത്തി യിട്ടുള്ള 
പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 
ടെക് നി ക്കൽ ഉപ ക ര ണ ങ്ങ ൾ ക്കാ യുള്ള ദർ ഘാ സിൽ 
പങ്കെടുക്കുന്നവർ പ്രസ്തുത ഉപകരണങ്ങൾ സ്ഥാപിക്കുന്ന 
തിനും ഏറ്റവും കുറഞ്ഞത് 3 വർഷത്തെ വാറണ്ടി നൽകുന്ന 
തിനും വേണ്ട ഉത്തരവാദിത്വം എടുത്തിരിക്കണം. വാറണ്ടി 
കഴിഞ്ഞതിനുശേഷം തുടർച്ചയായ 3 വർഷത്തേക്ക് വാർഷിക 
മെയിന്റനൻസ് കോൺട്രാക്റ്റിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള വില 
വിവരം കൂടി ടെണ്ടറിൽ രേഖപ്പെടുത്തിയിരിക്കണം. ദർഘാസ് 
ഫാറത്തിനോടൊപ്പം, ദർഘാസ് തുകയുടെ ഒരു ശതമാനം 
വരുന്ന തുകയ്ക്കുള്ള നിരതദ്രവ്യം ഡിമാന്റ് ഡാഫ്റ്റായി 
പോലീസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ജനറൽ - II , പോലീസ് 
ഹെഡ്ക്വാർട്ടേഴ്സ്, തിരുവനന്തപുരത്തിന്റെ പേർക്ക് മാറ്റാവുന്ന 
വിധത്തിൽ ഹാജരാക്കേണ്ടതും നിരതദ്രവ്യം ഒഴിവാക്കപ്പെട്ടിട്ടുള്ളവർ 


